Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


ം 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012-14 


- 


GOVERNN 


. 
കരള 


രള സർക്ക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th September 2013 
- 2013 സെപ്റ്റംബർ 24 

2nd Aswina 1935 
| 1935 ആശ്വിനം 2 


വാല്യം 2 


നമ്പർ 


PART III 
Medical Education Department 


SHORT TENDER NOTICE 
No. C8/3915/2009/ MCT. 

27th August 2013 . 
Sealed competitive tenders in the prescribed 
Performa are invited for the Checking, Service and 
Calibrations (Periodical Maintenance for one year) of the 
Anaesthesia Machines required for the Professor and 
Head , Anaesthesiology Department, SAT Hospital, 
Thiruvananthapuram . 


Tenders should be superscribed as Tender Number 
and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3.30 p . m . 

Tender No . and Details of items with Quantity 
46 /2013 — Checking, Service and Calibrations (Periodical 
Maintenance for one year ) of the Anaesthesia 
Machines — 21 Nos. 
Cost of tender form (inclusive of VAT ): 

Original X 735 , 
Duplicate 7 368. 


Last date and time for sale of tender form 
24-9-2013, 3 p . m . 

| Last date and time of receipt of tender form - 25- 9 -2013 , 
2 .30 p . m . 

Opening date and time of tender - 25- 9-2013, 3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient postage charges 
( 50) is sent by way of Money Order in favour of the 
| Principal, Govt. Medical College, Thiruvananthapuram , 
Kerala State, Pin -695 011. Money Order should reach this 
office on or before 11- 9 - 2013 . No other forms of 
remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള 
എസ്. എ . റ്റി . ആശുപത്രിയിലെ അനസ്തേഷ്യ മെഷീനു 
കളുടെ പിരിയോഡിക്കൽ മെയിന്റനൻസ് ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാ സു കൾ ദർഘാസ് 
നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുൻപ് പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരു വ ന ന്ത പുരം- 695 011 എന്ന 
വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


24th SEPT. 2013] 


MEDICAL EDUCATION DEPARTMENT 


30 


7 . 


8 . 


9. 


ദർഘാസ് നമ്പരും സാധനങ്ങളുടെ പേരും എണ്ണവും 
46/ 2013 - അനസ്തേഷ്യ മെഷീനുകളുടെ ചെക്കിംഗ്, സർവ്വീസ്, 
കാലിബഷൻ ( പിരിയോഡിക്കൽ മെയിന്റനൻസ് ഒരു വർഷ 
ത്തേക്ക്) - 21 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വില (ടാക്സ് ഉൾപ്പെടെ) : 
അസ്സൽ 8 735. 

ശരിപകർപ്പ് ? 368. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 24 -9 -2013 , 3 മണി. 


10 . 


| 11. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 9- 2013, 2.30 മണി. 


Checking, replacement of worn out parts of hanger 
yoke assembly. 
Servicing of brakes. 
Inspection testing , replacement of parts of hanger 
yoke assembly. 
Inspection testing , replacement of pop off valves 
as necessary . 
Inspection testing, replacement of pressure gauges 
and /parts. 
Painting of machine/parts as found necessary. 
Testing of patency of all tubing, including back bar. 
Testing of leaks and ensuring that leaks are with in 
standard limit. 
Testing, repair/ replacement of parts/ whole of 
pressure regulator. 
Pressure testing of all pressure system of the 
machine and commissioning. 
Other tests/ repair found to be necessary for the 
safe and smooth functioning of the machine. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 25 - 9 - 2013 , 
3 മണി. 


14 . 


| 15. 


| 16. 


17. 


- ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട 
തുക ( 50 ) അധികമായി അയക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ 
ആയോ സ്വീക രി ക്കു ന്ന താ ണ്. അ ല്ലാ തെ യുള്ള എല്ലാ 
അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം 
മുദ്രപത്ര ങ്ങ ളോ മറ്റേ തെ ങ്കിലും ഡോക മെന്റു കളോ 
അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം 
വ്യക്ത മ ല്ലാത്ത തു മായ മണിയോർഡ്റു കൾ നിര സി ക്കു 
ന്ന താണ്. മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യ 
പ്പെട്ടു കൊ ണ്ടുള്ള അപേക്ഷ കൾ ഈ ഓഫീ സിൽ 
11 - 9 - 2013 - ന് മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ചു കിട്ടുന്ന 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു 
കിട്ടുന്നതുമല്ല. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . കൂ ടു തൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


19 . 


Warranty through out the year and for another 6 
months after the completion of one year. 

Certification regarding: - 
(i) Satisfactory working of safety features and 

oxygen proportioning devices and other safety 

features . 
( ii ) Oxygen concentration calibration at outlets , 

without Nitrous oxide with and without 

vaporiser. 
( iii ) Satisfactory working status of flow meters, 

pressure regulators, oxygen flush , pop off 

valves including calibration. 
(iv ) Leaks within specified standards. 


SPECIFICATION OF PERIODIC MAINTENANCE OF ANAESTHESIA 

| MACHINES ( FOR ONE YEAR) 


SCHEDULE 


2. 


Checking for faults , repair/replacement of faulty 
components, alarms, calibration of flows every 
4 months for one year ( four times in one year ) to 
be done at the current location of the machine . 
Replacing all worn parts . 
Inspection , testing, repair/replacement of machine 
parts - electronic, pneumatic components . 
Cleaning, lubrication , adjustments of machine parts 
as necessary. 
Inspection , testing , repair /replacement of safety 
mechanisms like oxygen fail safe, proportionating 
devices. 


The period for which the rates to be in firm — one 
year. 
The rates should be inclusive of all taxes, otherwise 
tender will be rejected without any notice and free 
delivery at the department concerned . 
Advance payments conditions will not be 
considered. 
Tender forms are neither transferable nor the cost 
of it will be refundable under any circumstances. 


5. 


3. 


4 , 


Replacement of worn out wheels to ensure smooth 
movement of machine . 


24th SEPT. 2013 ] 


MEDICAL EDUCATION DEPARTMENT 


5. 


17 . 


Tender will be opened in the presence of the each 
of the tenderers or his authorized representative 
who may present at the time. 
More details can be had from this office on 
- working hours . 


18. 


Govt. Medical College, 
Thiruvananthapuram . 


( Sd.) 
Principal. 


പുനർ ദർഘാസ് പുനർ ലേല പരസ്യം 


Tenders are to be sent with details and illustrated 
pamphlet (wherever necessary ) neatly typed . 
Manuscripts should be avoided as far as possible . 
Tenders should be accompanied with a formal 
agreement executed in 3 100 Kerala- non -judicial 
stamp paper together with required sum of Earnest 
Money Deposits. 
Earnest Money Deposits (One Percentage ) of the 
total cost of the articles quoted for can be 
remitted by way of Crossed Demand Drafts drawn 
in favour of the Principal, Govt. Medical College , 
Thiruvananthapuram . 
Firms will be exempted from furnishing Earnest 
Money Deposit if they had produced the duly 
attested copies of relevant certificate along with 
their tenders. 
Tenders Unsealed , Unsigned or submitted without 
superscription as specified are liable to be rejected . 
Tenders submitted with insufficient Earnest Money 
Deposit will not be entertained . 


8. 


നമ്പർ സി / 660 / 2009/ സി .എൻ. കെ . 2013 ആഗസ്റ്റ് 13 . 

- കോട്ടയം നഴ്സിംഗ് കോളേജ്വക താഴെ പറയുന്ന 
വാഹനങ്ങൾ 2013 സെപ്റ്റംബർ മാസം 30 -ാം തീയതി പകൽ 
2 മണിക്ക് പരസ്യ ലേലം/ ടെണ്ടർ മുഖേന വിൽക്കുന്നതാണ്. 
ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ 
ദിവസം പകൽ 12 മണിക്ക് മുൻപായി ? 10 ,000 നിരതദ്രവ്യ 
മായി ടി ആഫീസിൽ അടച്ച് ടോക്കൺ വാങ്ങേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്നവർ അതോടൊപ്പം പ്രിൻസിപ്പാളിന്റെ 
പേരിലെടുത്ത X 10,000 - ന്റെ ഡി . ഡി . അടക്കം ചെയ്യണം. 
ലേലം സ്ഥിരപ്പെടുത്തുന്നതിനായി ലേലതുകയോ ടെണ്ടർ 
തുകയോ ഏതാണോ കൂടുതൽ ടി തുക ആധാരമാക്കുന്നതാണ്. 
ലേലം/ ടെണ്ടറിൽ വിജയിയാകുന്നയാൾ അന്നേദിവസം തന്നെ 
ലേലം/ ടെണ്ടർ തുകയുടെമൂന്നിലൊന്ന് തുക ആഫീസിൽ 
അട യ്ക്കേ ണ്ടതും ലേലം ഉറപ്പിച്ചതായി ഉത്തരവ് ലഭിച്ച് 
ഒരാഴ്ചയ്ക്കകം ബാക്കി തുകയും നിയ മാ നു സ ത മായ 
നികുതികളും അടച്ച് വാഹനം കാമ്പസിൽ നിന്ന് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതാണ്. 


Belated tenders will not be considered under any 
circumstances. 


12 . 


For Medicines, Surgicals and Materials, Samples 
should be submitted along with the tender. 
Tenders without samples will not be considered for 
selection . 
Tenders should bear the signature and full postal 
address of the tenderers and witness wherever 
necessary. 


വാഹനങ്ങളുടെ വിവരം 


13. 


14. - 


The undersigned reserves the right to reject any 
tender wholly or partially without any prior 
information to the tenderers. 


- കെ . ബി. ടി.-9022 റ്റാറ്റ ബസ് 1985 മോഡൽ. 

കെ . ഇ . ഒ.- 2427 മഹീന്ദ്ര മിനി ബസ് - 1989 മോഡൽ. 
ആഫീസ് പ്രവൃത്തി ദിവസങ്ങ ളിൽ 11 മണി മുതൽ 
5 മണിവരെ വാഹനങ്ങൾകാണുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായോ 0481- 2598469 എന്ന 
ഫോൺ നമ്പരിലോ ബന്ധപ്പെടാവുന്നതാണ്. ലേലം/ ടെണ്ടർ 
നട പടികൾ യാതൊരു മുന്നറിയിപ്പു മില്ലാതെ ക്യാൻസൽ 
ചെയ്യു ന്ന തിനുള്ള അധികാരം പ്രിൻസിപ്പാൾ/ ഡി . എം . ഇ ./ 
സർക്കാർ എന്നിവരിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


15. 


Specifications of the items is given in the list. 


Negotiation will be made only with the firm 
offering lowest price whose specifications confirm 
to the requirements in the Tender Notification . 


ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, 
കോട്ടയം. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


